Brz .Ka Kiftve 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th May 1983 * 
Vol. XXVIII) Trivandrum , Wednesday, 

[No. 509 
21st Vaisakha 1905 ( Saka ) 


GOVERNMENT OF KERALA 
Revenue (B ) Department 


NOTIFICATION 


No. 12312/B1/83/RD . 

Dated, Trivandrum 30th April 1983 . 
S.R.O.No. 574 /83. - Whercas in exercise of the powers conferred by 
clause (1) of article 258 of the Constitution of India , the President has in 
Notification No. 2/4 /63 /Judl. II dated 31-5-1963 entrusted the Government 
of Kerala , with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 ( 21 of 1962), in relation to 
the acquisition of lands for the purpose of the Union in the State of Kerala ; 

And whereas it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for construction of Dormitory for Foreign Experts and 
Quarters for Senior Officers of Indian Telephone Industries,Kanjikode ; 

Now , therefore, notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of section 
3 of the said Act. 

33 /1801/s . 


2 


Taluk - Palghat. 


S.No. 


-60ൽപമഗtoE 


SCHEDULE 
District , Palgbat . 

Village- Marutharode. 
Amsom and Desom - Kunnannur . 
( The extent given is approximate ) 
S.No. Description 

Extent in 

Hactaras 
19/2A2 U. D. 

0.0849 
19/6 0. D. 

0.0531 
2013 S.G.W. 

0.0080 
21/18 D.G.W. 

0.1230 
21/20 S.G.W. 

0.1820 
2114 

0.2671 
21/22 D..w. 

0.0645 
21/23 

0.2726 
21/1 

0.0445 
21/24 

0.0014 
21/25 s.c.w. 

0.0030 


Total 


1.1101 


Explanatory Note 
( This is not part of tho notification but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4/ 63IJudl. II dated 
31-3-1963 entrusted the Government of Kerala with their 

powers to 
acquire land for the use of CentralGovernment in the State and it appears 
to the State Government that the landsmentioned in the schedule above are 
needed for a public purpose viz . for construction of Dormitory for Foreign 
Experts and quarters for Senior Officers of I.T.I., Kanjikode. 

This notification is intended to achieve the above object. 
എസ്. ആർ. ഒ . നമ്പർ 574/ 83. - ഇന്ത്യൻ ഭരണഘടന, 

258 -ാം അനു 
ച്ഛദം (1 )ം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 214/1963 ജുഡീഷ്യൽ II 
എന്ന നമ്പർ 

വിജ ° ഞാപന പ്രകാരം, കേരള സംസ്ഥാനത്ത്, യുണിയൻ 
ആവശ്യത്തിനായി 

ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക°s ” (1962 - ലെ 21 ) ( പകാരമുളള കേന്ദ്ര സർക്കാ 
രിൻറ 

ചുമതലകൾ , കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി 
ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 
പട്ടികയിൽ പറത്തിരിക്കുന്ന ° മി ഒരു 

പൊതുകാര്യത്തിന് 
അതായത്, കഞ്ചികോള • ടെലിഫോൺ ഇൻഡസ ° ലീസിലെ വിദേശീയ വിദ് 
ഗ്ധർക്കുളള താമസസ്ഥലവും സീനിയർ കാഫീസറൻമാർക്കുളള ക്വാർട്ടേഴ ° സും 
നിർമ്മിക്കുന്നതിന ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നാ 
കരള സർക്കാരിന് തോന്നുന്നതിനാലും; 


താഴ 


3 


ഇപ്പം , അതിനാൽ, പസ്തുത ആ ക °oo• 3 -ാം വകുപ്പ് (1) -ാം ഉപ് 
വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം അതു സംബന്ധിച്ച നോട്ടീസ് ബന ധ 
പ്പെട്ട എല്ലാവർക്കും ഇതിനാൽ നൽകുന്നു . 

പട്ടിക 

ജില്ല പാലക്കാട്, 
ം -പാലക്കാട്, 

വില്ല -മരുതം . 
ംശവും ദേശവും - കുന്നന്നുർ, 
(ഏകദേശ വിസ്തീർണ്ണമാണ കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവെ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
1 19/22 യു . ഡി . 

0.0849 
2 1916 ഒ , ഡി . 

| 0.0531 
3 2013 എസ്. സി . ഡബ്ല്യ . 

0.0080 
4 21/18 ഡി . സി . ഡബ്ല്യ . 

0,1230 
5 21/20 എസ്. സി.ഡബ്ല്യു . 

0 , 1820 
21/4 
1 2122 ഡി . സി , ഡബ്ല്യ . 

0.0645 
8 21/23 

0.2726 
9 21/1 

0.0445 
10 21/24 

0.0014 
li 

21/25 എസ്. സി . ഡബ്ലൂ . 0.0030 


0.2671 


5 ) 


1 ) 


ക 


1.1101 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിൻറെ ഭാഗമല്ല . എന്നാൽ പാതു ഉട ° ദേശം വെള 
പ്പെടുത്തുവാൻ 26 °ദശിച്ചുളളതാണ്.) 

31-5-1963- ലെ : 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപനത്തിൽ 
ഇൻഡ്യൻ രാഷ്ട്രപതി കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി 
സംസ്ഥന.ത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തിനായി ഭൂമി വിലയ്ക്കെ 
ടുക്കുന്നതിനുളള അധികാരങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുകയും സംസ്ഥാന സർക്കാ 
രിന് മുകളിൽ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നഭൂമി ഒരു പൊതു കാര്യത്തിന 
അതായത് കഞ്ചിക്കോട് ടെലിഫോൺ ഇൻഡസ്ട്രീസിലെ വിദേശീയ വിദഗ്ദ 
• ° ധർക്കുളള താമസസ്ഥലവും സീനിയർ ആഫീസറൻമാർക്കുളള ക്വാർട്ടേഴ്സും 
നിർ മ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് കരുതുകയും ചെയ്യുന്നു . 

വിജ്ഞാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനു ഉ 8 ° ദേശിച്ചു കൊണ്ട 


ഈ 
ളളതാണ്. 


By order of the Governor, 

O.S. SIVASANKALAN , 
Additionel Socretary to Godstrmont. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESE , 

TRIVANDRUM , 1985, 


